O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6551 


Revenue Department 


22nd February 2022 


Thrissur District 


Chavakkad Taluk 


NOTICE 


നമ്പർ : എ5-1203 / 2022 


11-02-2022 


അവകാശ 


ചാവക്കാട് താലൂക്കിൽ എങ്ങണ്ടിയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അഹമ്മദാലി എൻ പി s / o ഉമ്മർ 
അലി നാലകത്ത് പടുവിങ്ങൽ വീട് എന്നയാളുടെ അവകാശികൾക്ക് ഹൈവേ അതോറിറ്റി ഓഫീസ് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി എങ്ങണ്ടിയൂർ വില്ലേജിൽ പരേതൻറെ മകൻ സാലീഷ് , s / o 
അഹമ്മദാലി പോക്കാക്കില്ലത്ത് വീട് , ബോധിപ്പിച്ച അപേക്ഷ എങ്ങണ്ടിയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-07-2011 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ 
മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി 

കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സാലിഷ് എൻ എ 


മകൻ 


38 


2 


സുഹബ് എൻ എ 


മകൻ 


36 


നമ്പർ : എ5-1205 / 2022 


11-02-2022 


ചാവക്കാട് താലൂക്കിൽ വെങ്കിടങ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഇ ടി ദേവസ്സി s / o തോമസ് 
എടക്കളത്തൂർ വീട് എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വെങ്കിടങ്ങ് വില്ലേജിൽ പരേതൻറെ ഭാര്യ സിസിലി ബി പി , എടക്കളത്തൂർ വീട് , ബോധിപ്പിച്ച അപേക്ഷ 
വെങ്കിടങ്ങ് വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 09-01-2022 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സിസിലി 


ഭാര്യ 


75 


2 


മകൻ 


54 


3 


ഡെന്നി ഇ ഡി 
| f ഡയസ് ഇ ഡി 
| f ഡിക്സൻ ഇ ഡി 


മകൻ 


52 


4 


മകൻ 


46 


നമ്പർ : എ5-1208 / 2022 


11-02-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6552 


KERALA GAZETTE 


Part III 


ചാവക്കാട് താലൂക്കിൽ എങ്ങണ്ടിയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഫൽഗുണൻ s / o കുഞ്ഞിരാമൻ 
പള്ളിക്കടവത്ത് വീട് എന്നയാളുടെ അവകാശികൾക്ക് ഹൈവേ അതോറിറ്റി ഓഫീസ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി എങ്ങണ്ടിയൂർ വില്ലേജിൽ പരേതൻറെ മകൾ ലയന , wo ദിലീപ് കുമാർ വെളക്കേടത്ത് 
വീട് , ബോധിപ്പിച്ച അപേക്ഷ എങ്ങണ്ടിയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-10-1998 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പുഷ്പവല്ലി ഫൽഗുണൻ പള്ളിക്കടവത്ത് 


ഭാര്യ 


72 


2 


ലജീഷ് ഫൽഗുണൻ പള്ളിക്കടവത്ത് 


മകൻ 


48 


3 


ലയന ദിലീപ് കുമാർ വെളക്കേടത്ത് 


| മകൾ 


40 


നമ്പർ : എ5-1204 / 2022 


11-02-2022 


അനന്തരാവകാശ 


അപേക്ഷ 


ചാവക്കാട് താലൂക്കിൽ വെങ്കിടങ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സിറാജ് അലി S / O അഹമ്മദ് മുഹമ്മദ് 
പുതിയ വീട്ടിൽ വീട് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി വെങ്കിടങ് വില്ലേജിൽ പരേതൻറെ ഭാര്യ സൂഫിയ , W / O സിറാജ് അലി പുതിയ വീട്ടിൽ വീട് , ബോധിപ്പിച്ച 

വെങ്കിടങ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 12-12-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പിതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . മൈനർമാർ താഴെയുള്ള ലിസ്റ്റിൽ 
ക്രമ നമ്പർ 2 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുലെഖ 


| മാതാവ് 


67 


2 


സൂഫിയ 


ഭാര്യ 


38 


3 


മകൾ 


11 


കൻസ് ഫാത്തിമ സിറാജ് അലി 

-- .. 
റയാൻ സിറാജ് അലി 


4 


| മകൻ 


08 


5 


സിദാൻ പി എസ് 


മകൻ 


06 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6553 


Revenue Department 


22nd February 2022 


Thrissur District 


Chavakkad Taluk 


NOTICE 


നമ്പർ : എ5-1140 / 2022 


07-02-2022 


ചാവക്കാട് താലൂക്കിൽ തളിക്കുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 

താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുള്ള എ വി s / o വീരാൻകുട്ടി 
അറക്കവീട്ടിൽ വീട് എന്നയാളുടെ അവകാശികൾക്ക് ഹൈവേ അതോറിറ്റി ഓഫീസ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തളിക്കുളം വില്ലേജിൽ പരേതൻറെ മകൻ ബുനീദ് എം എ , s / o അബ്ദുള്ള 
അറക്കവീട്ടിൽ വീട് , ബോധിപ്പിച്ച അപേക്ഷ തളിക്കുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-03-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| സക്കീന 


ഭാര്യ 


77 


2 


അബിന 


മകൾ 


50 


3 


| ബുനീദ് എം എ 


മകൻ 


46 


4 


അസബ് 


മകൻ 


39 


നമ്പർ : എ5-1138 / 2022 


07-02-2022 


അവകാശ 


ചാവക്കാട് താലൂക്കിൽ തളിക്കുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നന്ദകുമാർ ഇ വി കെ s / o കുഞ്ഞിമാമ ഇ വ 
ി കെ എരണേഴത്ത് വെങ്ങാലി വീട് എന്നയാളുടെ അവകാശികൾക്ക് ഹൈവേ അതോറിറ്റി ഓഫീസ് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തളിക്കുളം വില്ലേജിൽ പരേതൻറെ ഭാര്യ സിന്ധു , w / o 
നന്ദകുമാർ എരണേഴത്ത് വെങ്ങാലി വീട് , ബോധിപ്പിച്ച അപേക്ഷ തളിക്കുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-01-2022 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ 
മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


53 


2 


സിന്ധു 
വിഷനന്ദൻ ഇ വി 
വൃന്ദനന്ദൻ ഇ വി 


മകൻ 


29 


3 


| മകൾ 


27 


നമ്പർ : എ5-1137 / 2022 


07-02-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6554 


KERALA GAZETTE 


Part III 


അനന്തരാവകാശ 


ചാവക്കാട് താലൂക്കിൽ തളിക്കുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കേയി W / o ശങ്കരൻ കളപ്പുരക്കൽ വീട 
എന്നയാളുടെ അവകാശികൾക്ക് ഹൈവേ അതോറിറ്റി ഓഫീസ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി തളിക്കുളം വില്ലേജിൽ പരേതയുടെ പൗത്രൻ ഉണ്ണിക്കണ്ണൻ , s / o രാഘവൻ കളപ്പുരക്കൽ വീട് , 
ബോധിപ്പിച്ച അപേക്ഷ തളിക്കുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-09-1974 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭർത്താവും മരണപ്പെട്ടിട്ടുള്ളതാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


വയസ് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 
| മകന്റെ ഭാര്യ 


1 


കാർത്ത്യായനി 
രാഘവൻ ഭാര്യ ) 


( മരണപ്പെട്ട മകൻ 


94 


2 


( മരണപ്പെട്ട മകൻ 


| പൗത്രൻ 


| സോമൻ 
രാഘവൻറ മകൻ 


71 


3 


( മരണപ്പെട്ട മകൻ 


പൗത്രി 


| ബേബി 
രാഘവൻറ മകൾ 


64 


4 


( മരണപ്പെട്ട മകൻ 


പൗത്രൻ 


ഉണ്ണിക്കണ്ണൻ 
രാഘവൻറ മകൻ 


67 


5 


( മരണപ്പെട്ട മകൻ 


മകന്റെ ഭാര്യ 


സുഷിത 
ബാലകൃഷ്ൻറ ഭാര്യ ) 


49 


6 


അനശ്വര 


( മരണപ്പെട്ട മകൻ 


പൗത്രി 


26 


| ബാലകൃഷ്ണന്റെ മകൾ 


നമ്പർ : എ5-1136 / 2022 


07-02-2022 


തൃശൂർ താലൂക്കിൽ പുന്നയൂർകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രമോഷ് പി എം 

s / o മോഹനൻ 
പീടികപ്പറമ്പിൽ വീട് എന്നയാളുടെ അവകാശികൾക്ക് വനംവകുപ്പിൽ നിന്നു ധനസഹായത്തിനു ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുന്നയൂർകുളം വില്ലേജിൽ പരേതൻറെ ഭാര്യ വീണ വിശ്വപ്പൻ , 
w / o പ്രമോഷ് പി എം പീടികപ്പറമ്പിൽ വീട് , ബോധിപ്പിച്ച അപേക്ഷ പുന്നയൂർകുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-08-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന് കുട്ടികളില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊ ള്ള ണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വീണ വിശ്വപ്പൻ 


ഭാര്യ 


27 


2 


| പ്രമീള 


മാതാവ് 


52 


നമ്പർ : എ5-11352022 


07-02-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6555 


Revenue Department 


22nd February 2022 


ചാവക്കാട് താലൂക്കിൽ മുല്ലശ്ശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചന്ദ്രൻ പി എസ് s / o ശങ്കുരൻ 
പെരുമ്പായിൽ വീട് എന്നയാളുടെ അവകാശികൾക്ക് ലാൻറ് ട്രിബ്യൂണൽ ഓഫീസ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുല്ലശ്ശേരി വില്ലേജിൽ പരേതൻറെ ഭാര്യ രുഗ്മിണി , w / o ചന്ദ്രൻ പെരുമ്പായിൽ വീട് , 
ബോധിപ്പിച്ച അപേക്ഷ മുല്ലശ്ശേരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-08-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രുഗ്മിണി 


ഭാര്യ 


57 


2 


ഷനീഷ് 


മകൻ 


33 


3 


ഷമ്യ 


മകൾ 


36 


4 . 


ഷജീഷ് 


മകൻ 


32 


നമ്പർ : എ5-1134 / 2022 


07-02-2022 


ചാവക്കാട് താലൂക്കിൽ നാട്ടിക വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മോഹനൻ slo അയ്യപ്പൻ 
കാളക്കൊടുവത്ത് വീട് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി നാട്ടിക വില്ലേജിൽ 

നാട്ടിക വില്ലേജിൽ പരേതൻറെ മകൻ നിധിൻ മോഹൻ , s / o മോഹനൻ കാളക്കൊടുവത്ത് വീട് , 
ബോധിപ്പിച്ച അപേക്ഷ നാട്ടിക വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-01-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മിനി 


ഭാര്യ 


50 


2 


നിവേദ മോഹൻ കെ 


മകൾ 


29 


3 


നിധിൻ മോഹൻ കെ 


മകൾ 


25 


നമ്പർ : എ5-1131 / 2022 


07-02-2022 


അപേക്ഷ 


ചാവക്കാട് താലൂക്കിൽ നാട്ടിക വില്ലേജിൽ താമസിച്ച 

നാട്ടിക വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മീര അനിൽ കുമാർ W / o അനിൽ കുമാര് 
* 

അണ്ടേഴത്ത് വീട് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി നാട്ടിക വില്ലേജിൽ പരേതയുടെ മകൻ സഞ്ജയ് , s !ം അനിൽ കുമാർ അത്തേഴത്ത് വീട് , ബോധിപ്പിച്ച 

/ o 
നാട്ടിക വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 07-12-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6556 


KERALA GAZETTE 


Part III 


തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അനിൽ കുമാർ 


| ഭർത്താവ് 


64 


2 


സഞ്ജയ് എ എ 


മകൻ 


27 


3 


തിലക് എ എ 


മകൻ 


23 


നമ്പർ : എ5-11292022 


07-02-2022 


അനന്തരാവകാശ 


അപേക്ഷ 


ചാവക്കാട് താലൂക്കിൽ വൈലത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ ജോബ് s / o അയ്യാംകുളങ്ങര 
തോമസ് എന്നയാളുടെ 

അവകാശികൾക്ക് ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി വൈലത്തൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ മോളുകുട്ടി , w / o ജോബ് അയ്യാംകുളങ്ങര വീട് , ബോധിപ്പിച്ച 

വൈലത്തൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 16-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


76 


2 


| പി എം മോളകുട്ടി 
ഹേന ജോബ് എ 
ലീന എ ജോബ് 


മകൾ 


56 


3 


| മകൾ 


50 


നമ്പർ : എ5-1127 / 2022 


07-02-2022 


ചാവക്കാട് താലൂക്കിൽ വൈലത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജയകൃഷ്ണൻ പി s / o ശങ്കുണ്ണിനായർ ടി 
എം , പുതുക്കുളങ്ങര വീട് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വൈലത്തൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ പ്രിയ , fw ;ം ജയകൃഷ്ണൻ പി പുതുക്കുളങ്ങര വീട് , 
ബോധിപ്പിച്ച അപേക്ഷ വൈലത്തൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് . 

മൈനർ 
താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പ്രിയ 


ഭാര്യ 


45 


2 


വൈഗ ജയകൃഷ്ണൻ 


മകൾ 


11 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.22 02:28:34 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


